Reg . No . mal. MMID 
KL / TV (N )/ 12 / 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


V 


WGOVERN 


MO ? 


IMENT 


OF KER 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No. 


1st June 2010 

2010 22mo 1 
11th Jyaishta 1932 
1932 cajnjoo 11 


22 


beijo 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 


Forest Department 


PUNALUR DIVISION 


TENDER /AUCTION NOTICE 


No. PA2- 1598 /2010 . 


15th May 2010 . 


It is hereby notified for the information of the public that the produces as per the schedule below , collected by Final 
felling in various Plantations of Punalur Division will be sold in public tender/auction at the site at the time and place 
mentioned in the schedule by the Divisional Forest Officer, Punalur or any other officer duly authorized by him subject to 
the conditions published in Kerala Gazette No. 50 dated 16 - 12 - 2008 by the Chief Conservator of Forests (P ). Vide Letters 
No. Pro (5 ) 7698 /08 dated 6 - 12 - 2008 and Pro .5 -6835 /2009 dated 2 - 12 -2009 . 


In case the date of auction happens to be a holiday, the sale will be conducted in the next working day at the time 
and place mentioned in the Schedule. If the tender/ auction could not be conducted on the notified date due to any other 
reason or if all the produce put for the tender/auction could not be sold on the above notified date, the same shall be 
conducted on alternate day at the same time and place mentioned in the Schedule . In addition to the above, the produce 
delivered at the dumping depots till the date of tender /auction will also be included in the auction . More details can be 
had either from the concerned Range Office (Anchal/Pathanapuram ) or the office of the undersigned during working hours 
or in the Kerala Forest Website www.keralaforest .org. 


Tender form can be had from the office of the under signed till 1 p .m . on the day before the auction date on 
payment of Rs. 200 + VAT. The last date and time of receipt of tender is at 9 a .m . on the auction date . 


1st JUNE 2010 ] 


FOREST DEPARTMENT 


300 


Name of Plantation 


Issue of tender upto 


Receiving tender upto 


23-6 -2010, 1 p.m . 


24 -6 - 2010 , 9 a . m . 


1968 Teak Plantation , Channakkamon 
1978 Teak Plantation , Cheruppittakavu 
1973 Teak - Elavu Plantation , Kuravanthavalam 
1974 Teak - Elavu Plantation , Kuravanthavalam & 
1949 Teak Plantation , Alimukku -Anakkulam in 

Pathanapuram Range 
1937 Teak Plantation , Cherukara 
1967 Teak - Elavu Plantation , Kadamancodu in 

Anchal Range 


19-6 -2010, 5 p . m . 


21 -6 - 2010 , 10 a . m . 


Cost of tender form - Rs. 200 + VAT . 


SCHEDULE 


Name of Range 


Name of Plantation 


Site of stacking 


Class and quantity 

of Teak Poles 


Date , Time and bid 
place of auction 


EMD 
Rs. 
(6) 


(1) 


(5 ) 


Pathanapuram 


20 ,000 


1968 Teak Plantation , 
Channakkamon ( Thinning) 


Mahadevarmannu 
dumping site 


I C 80 Nos. 
II C 131 - 
III 353 . 
IV 346 » 
V 298 » 


24 -6 - 2010 , 10 a. m . at 
Mahadevarmannu 
dumping site 
Alternate Day : 
6 -7 - 2010 , 10 a. m . 


1978 Teak Plantation , 
Cheruppittakavu ( Thinning) 


I C 465 Nos. 
II C 942 » 
III 1598 , 
IV 1078 , 

V 687 » 


20,000 


Uppukuzhy 
dumping site 


1973 Teak - Elavu Plantation , IC 500 Nos . 
Kuravanthavalam 

II C 730 » 
III 1140 - 
IV 775 » 

V 212 . 
Teak billets 130 MT 

JW FW 121 MT 


24 -6 -2010 , 2 p . m . 
at Uppukuzhy 
dumping site 
Alternate Day : 
6 -7 - 2010 , 2 p . m . 


10 ,000 


20,000 


1974 Teak -Elavu Plantation , 
Kuravanthavalam 


I C 96 Nos. 
IIC 100 - 


20,000 


1949 Teak Plantation , 
Alimukku - Anakkulam 


Alimukku 
dumping site 


I C 440 Nos. 
II C 592 , 

III 571 » 
IV 622 » 

V 54 - 
Teak billets 66 .6 MT 


24 -6 -2010 , 4 p. m . 
at Alimukku 
dumping site 
Alternate Day : 
6 -7 -2010, 4 p . m . 


Anchal 


Kadamancodu 
dumping depot 


1967 Teak - Elavu Plantation , IC 35 Nos . 
Kadamancodu 

II C 200 - 
(final felling) 

III 800 » 
IV 1000 

V 500 , 
Teak billets 25 MT 

JW FW 800 MT 


21 -6 - 2010 , 10 .30 a. m . 20,000 
at Kadamancodu 
dumping depot 
Alternate Day : 
29-6 - 2010 


10 ,000 


1st JUNE 2010 ] 


FOREST DEPARTMENT 


301 


- ( 1 ) 


| (3 ) 


| ( 5) 


Anchal Range 


20,000 


Cherukara 
dumping depot 


1937 Teak Plantation , 

II C 30 Nos. 
Cherukara 

III 78 , 
( final felling) 

IV 50 , 
No bid lots in 

- V 13 , 
auction dated 

Teak billets 16 MT 
20 -3 - 2010 

JW firewood 32.60 MT 


21- 6-2010 , 2 p. m . 
at Cherukara 
dumping depot 
Alternate Day : 
29 -6 -2010 


10,000 


പുനലൂർ ഡിവിഷനിലെ പത്തനാപുരം, അഞ്ചൽ റെയിഞ്ചുകളിലെ വിവിധ തേക്ക് തോട്ടങ്ങളിൽ നിന്നും ഇടവെട്ട് അന്തിമവെട്ട് 
എന്നിവ നടത്തി ശേഖരിച്ചിട്ടുള്ള താഴെപ്പട്ടികയിൽ പറയുന്ന ഉൽപ്പന്നങ്ങൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 6 - 12 - 2008 - ലെ 

പാ . ( 5) 7698/ 08 നമ്പരിൽ 16 - 12- 2008 - ലെ കേരള ഗസറ്റ് നമ്പർ 50 - ൽ വിവരിക്കുന്ന ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് വിധേയമായി 
പുനലൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ ടിയാൻ അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും 
സമയത്തും വച്ച് പരസ്യമായി ദർഘാസ്/ ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


- ദർഘാസ്/ ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. പൊതു ഒഴിവല്ലാതെ മറ്റേതെങ്കിലും കാരണത്താൽ ദർഘാസ്/ ലേലം നടത്താൻ കഴിയാതെ 
വന്നാലോ ദർഘാസ്/ ലേലത്തിൽ വച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ എല്ലാം ലേലദിവസം വിൽക്കാൻ കഴിയാതെ വന്നാലോ അഞ്ചൽ 
റെയിഞ്ചിലെ ഡമ്പിംഗ് ഡിപ്പോകളിലെ ലേലം 29 -6 - 2010 - ന് രാവിലെ 10 .30 - നും ഉച്ചയ്ക്ക് 2 - നും പത്തനാപുരം റെയിഞ്ചിലെ ഡമ്പിംഗ് 
ഡിപ്പോകളിലെ ലേലം 6- 7- 2010 - ന് രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും 4 മണിക്കും ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
മേൽപ്പറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൂടാതെ ഡമ്പിംഗ് ഡിപ്പോയിൽ ദർഘാസ്/ ലേലത്തിന് മുൻപായി ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾകൂടി 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. 


- കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ആഫീസിലോ പത്താനാപുരം/ അഞ്ചൽ റെയിഞ്ചാ ഫീസിലോ, 
വനം വകുപ്പിന്റെഔദ്യോഗിക വെബ്സൈറ്റ് ആയ www. keralaforest .org - ലോ ലഭ്യമാണ്. ലേലത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് 
തലേദിവസം ഉച്ചക്ക് 1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ഈ ആഫീസിൽ നിന്നും വിലയായ 200 ( ഇരുന്നൂറ്) രൂപയും മൂല്യവർദ്ധിത 
നികുതിയും ഒടുക്കി വാങ്ങേണ്ടതാണ്. ലേലദിവസം രാവിലെ 9 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 


തോട്ടത്തിന്റെ പേര് 


ദർഘാസ് ഫോറം 
വിതരണം ചെയ്യുന്നത് 


ദർഘാസ് ഫോറം 
സ്വീകരിക്കുന്നത് 


പത്തനാപുരം റെയിഞ്ച് 


23 - 6 - 2010 , 1 മണി 


24 - 6 - 2010, 9 മണി 


1968 തേക്ക് തോട്ടം, ചണയക്കമൺ 
1978 തേക്ക് തോട്ടം, ചണയക്കമൺ 
1973 തേക്ക്- ഇലവ് തോട്ടം, കുറവൻതാവളം 
1974 തേക്ക്- ഇലവ് തോട്ടം, കുറവൻതാവളം 
1949 തേക്ക് തോട്ടം, അലിമുക്ക്- ആനക്കുളം 


അഞ്ചൽ റെയിഞ്ച് 


19 - 6 - 2010, 5 മണി 


21 - 6 - 2010 , 10 മണി 


1967 തേക്ക്- ഇലവ് തോട്ടം, കടമാൻകോട് 
1937 തേക്ക്- ഇലവ് തോട്ടം, കടമാൻകോട് 


ദർഘാസ് വില - രൂപ 200 + മൂല്യവർദ്ധിത നികുതി. 

പട്ടിക 

ഉൽപ്പന്നത്തിന്റെ തേക്കുകഴകൾ വിറക് 
റെയിഞ്ചിന്റെ തോട്ടത്തിന്റെ 

ഇനം, അളവ് അട്ടിവച്ചിരിക്കുന്ന 
പേര് പേര് 
മുതലായവ 

സ്ഥലം 


ലേലതീയതിയും, 
സമയവും, 
സ്ഥലവും 


നിരതദ്രവ്യം 
രൂപ് 


- ( 1) 


| ( 2 ) 


(6 ) 


പത്തനാപുരം 


- മഹാദേവർമണ്ണ് 
ഡമ്പിംഗ് ഡിപ്പോ 


പത്തനാപുരം 

റെയിഞ്ചിലെ 
1968 തേക്ക് തോട്ടം, 
ചണ്ണയ്ക്കാമൺ 
( ഇടവെട്ട്) 


I C 80 എണ്ണം 
II C 131 ,, 

III 353 ,, 
| IV 346 , 

V 298 


24 -6 - 2010, രാവിലെ 10 മണി 20,000 
- മഹാദേവർമണ്ണ് 
ഡമ്പിംഗ് ഡിപ്പോ 

പകരം തീയതി: 
6 - 7 -2010 രാവിലെ 10 മണി 


1st JUNE 2010 ] 


FOREST DEPARTMENT 


302 


(2) 


| ( 3 ) 


( 5 ) 


( 6 ) 


പത്തനാപുരം 


20 ,000 


IC 465 എണ്ണം 
II C 942 , 
III 1598 


- മഹാദേവർമണ്ണ് 
ഡമ്പിംഗ് ഡിപ്പോ 


പത്തനാപുരം 

റെയിഞ്ചിലെ 
1978 തേക്ക് തോട്ടം, 
ചെരുപ്പിട്ടകാവ് 
( ഇടവെട്ട്) 


24- 6 -2010, രാവിലെ 10 മണി 

മഹാദേവർമണ്ണ് 
ഡമ്പിംഗ് ഡിപ്പോ 


IV 1078 


,, 


പകരം തീയതി: 
6 - 7 -2010 രാവിലെ 10 മണി 


V 687 


20, 000 


ഉപ്പുകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


പത്തനാപുരം 

റെയിഞ്ചിലെ 
1973 തേക്ക്- ഇലവ് 

തോട്ടം, 
കുറവൻതാവളം 


24 - 6 - 2010, ഉച്ചയ്ക്ക് 2 മണി 

ഉപ്പുകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


IC 500 എണ്ണം 
II C 730 
- III 1140 ,, 

IV 775 ,, 

V 212 ,, 
തേക്ക് ബില്ലറ്റ്സ് 130 MT 

വിറക് 121 MT 


പകരം തീയതി: 
6 - 7- 2010 ഉച്ചയ്ക്ക് 2 മണി 


10 , 000 


20 ,000 


IC 96 എണ്ണം 
II C 100 ,, 


ഉപ്പുകുഴി 
ഡമ്പിംഗ് ഡിപ്പോ 


പത്തനാപുരം 

റെയിഞ്ചിലെ 
1974 തേക്ക്- ഇലവ് 
തോട്ടം, കുറവൻതാവളം 


അലിമുക്ക് 
ഡമ്പിംഗ് ഡിപ്പോ 


24 - 6 - 2010 , ഉച്ചയ്ക്കു ശേഷം 20,000 
4 മണി, അലിമുക്ക് 
ഡമ്പിംഗ് ഡിപ്പോ 


III 571 


), 


പത്തനാപുരം 

IC 440 എണ്ണം 
റെയിഞ്ചിലെ - II C 592 , 
1949 തേക്ക്- തോട്ടം, 
അലിമുക്ക്- ആനക്കുളം IV 622 , 
(അന്തിമവെട്ട്) 

- V 54 ,, 
തേക്ക് ബില്ലറ്റ്സ് 66.6 MT 


പകരം തീയതി : 
6 - 7 - 2010 ഉച്ചയ്ക്കുശേഷം 

4 മണി 


അഞ്ചൽ 


20, 000 


കടമാൻകോട് 
ഡമ്പിംഗ് ഡിപ്പോ 


21-6 - 2010, രാവിലെ 
10 .30 മണി, കടമാൻകോട് 

ഡമ്പിംഗ് ഡിപ്പോ 


അഞ്ചൽ 

I C 35 എണ്ണം 
റെയിഞ്ചിലെ 

II C 200 
1967 തേക്ക് ഇലവ്- തോട്ടം, III 800 ,, 
കടമാൻകോട് 

IV 1000 ,, - 
( അന്തിമവെട്ട്) 

-- തേക്ക് ബില്ലറ്റ്സ് 25 MT 

വിറക് 800 MT 


V 500 


,, 


പകരം തീയതി: 
29- 6 - 2010 രാവിലെ 

10 . 30 മണി 


10 ,000 


20,000 


21-6- 2010, ഉച്ചയ്ക്ക് 
2 മണി, ചെറുകര 
ഡമ്പിംഗ് ഡിപ്പോ 


അഞ്ചൽ II C 36 എണ്ണം 

ചെറുകര 
റെയിഞ്ചിലെ 

III 78 ,, -- ഡമ്പിംഗ് ഡിപ്പോ 
1937 തേക്ക്ഇലവ്- തോട്ടം, IV 50 ,, 
കടമാൻകോട് 

V 13 , 
( അന്തിമവെട്ട്) തേക്ക് ബില്ലറ്റ്സ് 16 MT 

- വിറക് 32.60 MT 


പകരം തീയതി: 
29 -6 - 2010 ഉച്ചയ്ക്ക് 

2 മണി 


10 , 000 


( Sd.) 
Divisional Forest Officer, 
(For and on behalf of the 

Governor of Kerala ). 


Office of the Divisional Forest Officer, 
Punalur P. O ., Kollam . 


1st JUNE 2010 ] 


FOREST DEPARTMENT 


303 


MALAYATTOOR DIVISION 
TENDER / AUCTION SALE NOTICE 


No . C2 -3398/2010 . 


27th April 2010 . 


It is hereby notified for the general information of the public that Teak Poles collected from 1956 TP Manjappara , 
Evergreen Forest Station in Kalady Range of Malayattoor Division in Final Silvicultural Thinning will be sold in Tender/ 
Auction sale subject to detailed Tender /Auction sale conditions published in Kerala Gazette No. 50 dated 
22 - 12 - 2009 in Part III on Pages 669 to 675 (Forest Sheet) by Chief Conservator of Forests (Protection ), 
Thiruvananthapuram vide Notification No. Pro . (5 )-6835/2009 dated 2 - 12 - 2009 and other rules in force as per the Schedule 
furnished below . Teak Poles sold in the auction dated 2 - 7 - 2008 but not removed in time by the successful bidder 
Aji Tom Mathew as per sale conditions will also be resold along with the above Tender/Auction sale at his risk and loss. 
Tender forms will be available for sale from the Divisional Forest Office, Malayattoor and Range Office, Kalady on 
payment of Rs. 200 plus VAT and Cess and tender will be accepted till the previous day of Tender/Auction sale upto 
5 p .m . at the Range Office , Kalady. Tenders received after the stipulated date and time will not be entertained . If the date 
fixed for Tender / Auction happens to be a Public Holiday, Harthal or Strike the auction sale will be held on next working 
day at the scheduled time and place. Tender will be opened immediately after auction sale and further action will be taken 
as per sale conditions. The intending bidder should satisfy themselves about the quantity and quality of the thinned 
materials put up for tender/auction sale and no complaints will be entertained later on regarding the same. Further details 
of Tender/ Auction sale will be available from the Range Office, Kalady. Quantity notified is only approximate. Teak poles 
taken to stock upto a day before the auction will also be included in the sale. If there is no bid or part bid in first date 
of auction proposed the undisposed materials will be put up for sale in subsequent dates as shown in the schedule at 
the same time and place. The Auctioning Officer is empowered to conduct auction completely or partly and 
postponement of auction without assigning any reason thereof. The successful bidder/tenderer should remit full bid 
amount soon after the auction if the bid amount is less than Rs. 20 , 000 . If the bid amount is more than Rs. 20 , 000 
35 % of the bid amount should be remitted on the date of auction itself subject to a minimum amount of Rs. 20 ,000 and 
a maximum of Rs. 1,00 ,000 by cash or by DD drawn on a Nationalized Bank . If 35 % of the bid amount exceeds 
Rs. 1,00 ,000 balance amount exceeding one lakh should be remitted within seven working days from the date of auction 
excluding the date of auction by chalan issued by the Range Officer. Valid post offers if any received will also be 
entertained as per rules in force . 


No. 


The tender / auction notification will also be available in the website of the Forest Department 
i.e. www .kerala. forest.org . 

SCHEDULE 
Sl. Range Name of Species , Class and 

Date and Place of EMD Remarks 
Plantation Approximate 

time of auction Rs. 
Quantity 

auction 
(1) (2) 

(3) (4) 

(5) 

(0) (7) (8) 
Poles 
1 Kalady 

1956 TP, 

TP IC 903 Nos. 24 - 6 -2010 at Evergreen 20 ,000 Collected 
Manjappara , TP ID 111 10 a . m . If the Dumping 

by Final 
Evergreen TP II C 884 materials could Depot, 

Silvi 
Forest Station TP II D 

not be sold fully , Kalady 

cultural 
TP III the remaining Range 

Thinning 
TP IV materials shall be 

from 
TP V sold in auction on 

1956 TP 
Total 1 - 7 -2010 at 10 a.m . 

Manjappara 
If any more materials 
remaining unsold , 
that will be sold in 
auction on 8 -7 - 2010 
at 10 a. m . 


1st JUNE 2010 ] 


FOREST DEPARTMENT 


304 


(1) 


(2) 


(3) 


(6 


(7) 


(8) 


(4) 

- 
TP I C 


2 


Kalady 


1956 TP, 
Manjappara, 

Evergreen 
Forest Station 


(5) 
4 lots 
66 Nos. 24- 6 - 2010 at 

10 a .m . If the 
materials could 
not be sold fully, 
the remaining 
materials shall be 
sold in auction 
on 1 - 7 - 2010 at 
10 a .m . If any 
more materials 
remaining 
unsold , that 
will be sold 
in auction on 
8 - 7- 2010 at 10 a.im . 


Evergreen 20,000 Collected 
Dumping 

by Final 
Depot, 

Silvicultural 
Kalady 

Thinning 
Range 

and sold in 
auction 
d a te d 
2 - 7 - 2 0 08 
but not 
removed in 
time by the 
successful 
bidder 
Aji Tom Mathew 
as per 
Auction at 
the risk and 
loss of Sri 
Aji Tom Mathew 


- മല യാ റ്റൂർ ഡിവി ഷ നിലെ കാലടി റെയിഞ്ചിലെ എവർഗ്രീൻ ഫോറസ്റ്റ് സ്റ്റേഷനില 1956 മഞ്ഞ പാറ തേക്കു 
തോട്ടത്തിൽനിന്ന് ഫൈനൽ സിൽ വി കൾച്ചറൽ തിന്നിംഗ് മുഖേന ശേഖരിച്ച തേക്ക് കഴ കൾ താഴെ പട്ടി ക യിൽ 
സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനോ22-12-2009 - ലെ 50 -ാം നമ്പർ കേരള ഗസറ്റ് പാർട്ട് II - ലെ 669 മുതൽ 675 വരെയുള്ള ഫോറസ്റ്റ് 
പേജുകളിൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( സംരക്ഷണം) 2-12- 2009- ലെ പ്രൊ . (5)- 6835/ 2009-ാം നമ്പർ പ്രകാരം ആധികാരികമായി 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും അതത് സമയത്ത് നിലവിലുള്ള മറ്റ് വ്യവസ്ഥകൾക്കും 
വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. 1956 മഞ്ഞപ്പാറ തേക്കുതോട്ടത്തിൽ നിന്ന് ശേഖരിച്ച് 
2 - 7- 2008 - ൽ ലേലം ചെയ്തിരുന്നതും എന്നാൽ ലേല വിജയിയായ ലേലക്കാരൻ അജി ടോം മാത്യു ലേല നിബന്ധനകൾ പ്രകാരം 
യഥാസമയം നീക്കം ചെയ്യാതിരുന്നതുമായ തേക്ക് കഴകൾ ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ ലേലം/ ടെണ്ടറിൽ വച്ച് ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തീയതിയുടെ തലേ ദിവസം വൈകുന്നേരം 5മണി വരെ സീൽ ചെയ്ത് ദർഘാസുകൾ കാലടി റെയിഞ്ചാഫീസിൽ 
സ്വീകരിക്കുന്നതാണ്. 200 രൂപ വിലയും മൂല്യവർദ്ധിത നികുതിയും സെസ്സും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽനിന്നും കാലടി റെയിഞ്ചാഫീസിൽനിന്നും നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേലദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവുദിവസമോ ആയി വന്നാൽ പ്രസ്തുത 
ലേലം അ ടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താ വി ക്ക പ്പെട്ട സ്ഥലത്തും സമയത്തുംവച്ച് നട ത്തു ന്നതാ ണ്. ലേലം 
കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുബർ ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പായി വിൽപ്പനയ്ക്ക് വച്ചിട്ടുള്ള 
ഉൽപ്പന്ന ങ്ങളുടെ ഗുണ നില വാരവും അളവുകളും മറ്റു വിശദ വിവരങ്ങളും ലേലം /ദർഘാ സിനു മുമ്പ് നേരിൽ കണ്ട് 
ബോദ്ധ്യ പ്പെട്ടിരിക്കേ ണ്ട തും ലേലത്തിനുശേഷം ഈ വക കാര്യ ങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കു 
ന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കാലടി റെയിഞ്ചാഫീസിൽ നിന്ന് അറിയാവുന്നതാണ്. 
പട്ടികയിൽ ചേർത്തിട്ടുള്ളത് ഉദ്ദേശം അളവുകളാണ്. ലേലത്തിനു മുൻ ദിവസം വരെ ബ്ലോക്കിൽ എടുക്കുന്ന തടി/ കഴകൾ 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ലേലത്തിൽ വച്ചിരിക്കുന്ന കഴകൾ മുഴുവനായോ ഭാഗികമായോ ലേലം നടക്കാതെ വന്നാൽ 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തുംവച്ച് ലേലം നടത്തുന്നതായിരിക്കും. വിൽപ്പനയ്ക്ക് 
വച്ചിരിക്കുന്ന കഴകളുടെ ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും ലേലം മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റി 
വയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾ 
വല്ലതുമുണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന 
പൊതു ലേലവ്യവസ്ഥകളിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. വിജയിയായ ദർഘാസുകാരൻ 


1st JUNE 2010 ] 


FOREST DEPARTMENT 


305 


ലേലക്കാരൻ ലേലം കഴിഞ്ഞാലുടനെ ലേലംകൊണ്ട് ഉല്പന്നത്തിന്റെ മൊത്തംവില 20, 000 രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ 
തുകയും ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. ലേലംകൊണ്ട ഉല്പന്നത്തിന്റെ വില 20,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം 
ലേലത്തുകയുടെ 35 % വില കുറഞ്ഞത് 20,000 രൂപയും കൂടിയത് 1, 00,000 രൂപയും എന്ന കണക്കിൽ രൊക്കം പണമായോ 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിലെ ഡിമാന്റ് ഡ്രാഫ്റ്റായോ ലേലദിവസം തന്നെ ഒടുക്കേണ്ടതാണ്. മേൽ സൂചിപ്പിച്ച 35 % 
വരുന്ന വില 1,00,000 രൂപയിൽ കൂടുതലായി വരികയാണെങ്കിൽ ലേലദിവസം അടച്ച 1, 00,000 രൂപ കിഴിച്ച് ബാക്കി വരുന്ന തുക 
ലേലദിവസം കഴിഞ്ഞിട്ടുള്ള ഏഴ് പ്രവൃത്തി ദിവസത്തിനകം റെയിഞ്ചാഫീസർ നിർദ്ദേശിക്കുന്ന ട്രഷറിയിൽ അടച്ച് ചെലാൻ രസീത് 
ഹാജരാക്കേണ്ടതാണ്. ദർഘാസ്/ ലേലപ്പരസ്യം വനം വകുപ്പിന്റെ www.keralaforest. org എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ്. 


പട്ടിക 


ക്രമ റെയിഞ്ച് തോട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളുടെ 
നമ്പർ 

വർഷവും പേരും ഇനവും തരവും 


ലേലത്തീയതിയും 
സമയവും 


ലേലസ്ഥലം നിരതദ്രവ്യം റിമാർക്സിസ് 

രൂപ് 


കഴകൾ 


- 1 


കാലടി 


1956മഞ്ഞപ്പാറ 
തേക്ക് തോട്ടം, 
എവർഗ്രീൻ 
ഫോറസ്റ്റ് 
സ്റ്റേഷൻ 


TP IC _ 903 എണ്ണം 
T P ID = 111 ,, 
TP IIC - 884 ,, 
TP IID - 205 
TP III - 89 1 ,, 
TP IV _ 353 ,, 
TP V - 24 ,, 
ആ കെ 3371 ,, 


24 -6 - 2010 രാവിലെ 10 - ന് എവർഗ്രീൻ 20, 000 ഫൈനൽ 
എന്തെങ്കിലും കാരണവശാൽ ഡമ്പിംഗ് 

സിൽ വി 
ലേലം ഭാഗികമായോ 

ഡിപ്പോ, 

കൾച്ചറൽ 
മുഴുവനായോ നടക്കാതെ കാലടി 

തിന്നിംഗ് 
വന്നാൽ ശേഷിക്കുന്ന - റെയിഞ്ച് 

മുഖാന്തിരം 
ഉൽപ്പന്നങ്ങളും പുതിയവ 

ശേഖരിച്ചത് 
ഉണ്ടെങ്കിൽ ആയതും ചേർത്ത് 
1 -7 - 2010 രാവിലെ 10 മണിക്ക്. 
പിന്നീട് അവശേഷിക്കുന്നു 

ണ്ടെങ്കിൽ അവയും ചേർത്ത് 
8 - 7 - 2010 - ന് രാവിലെ 10 മണിക്ക് 


4 ലോട്ടുകൾ 


- 2 


TP IC - 66 എണ്ണം 


കാലടി 1956മഞ്ഞപ്പാറ 

തേക്ക് തോട്ടം, 
എവർഗ്രീൻ 
ഫോറസ്റ്റ് 


സ്റ്റേഷൻ 


24 - 6 - 2010 രാവിലെ 10 മണിക്ക് എവർഗ്രീൻ 20,000 ഫൈനൽ 
എന്തെങ്കിലും കാരണവശാൽ ഡമ്പിംഗ് 

സിൽവി 
ലേലം ഭാഗികമായോ 

ഡിപ്പോ, 

കൾച്ചറൽ 
മുഴുവനായോ നടക്കാതെ കാലടി 

തിന്നിംഗ് 
വന്നാൽ ശേഷിക്കുന്ന 

റെയിഞ്ച് 

മുഖാന്തിരം 
ഉൽപ്പന്നങ്ങളും പുതിയവ 

ശേഖരിച്ചതും 
ഉണ്ടെങ്കിൽ ആയതും ചേർത്ത് 

2 - 7 - 2008 - ലെ 
1- 7 - 2010 രാവിലെ 10 മണിക്ക്. 

ലേലത്തിൽ 
പിന്നീട് അവശേഷിക്കുന്നു 

വിറ്റഴിച്ചതുമായ 
ണ്ടെങ്കിൽ അവയും ചേർത്ത് 

ഉൽപ്പന്നങ്ങൾ 
8 - 7 - 2010 - ന് രാവിലെ 10 മണിക്ക് 

ലേലക്കാരനായ 
ശ്രീ . അജി ടോം 
മാത ലേല 
നിബന്ധന 
പ്രകാരമുള്ള 
സമയപരിധി 
യ്ക്കകംനീക്കം 
ചെയ്യാതിരുന്ന 
തിനെത്തുടർന്ന് 
ടിയാന്റെ 
നഷ്ടോത്തര 
വാദിത്തത്തിൽ 
നടത്തുന്ന 
ലേലം 


Divisional Forest Office , 

Malayattoor , 
Kodanad. 


| ( Sd.) 
Divisional Forest Officer 
( For and behalf of the Governor of Kerala ). 


1st JUNE 2010 ] 


FOREST DEPARTMENT 


306 


NILAMBUR NORTH DIVISION 


TENDER CUM AUCTION SALE NOTICE 


No . B1- 2395/ 2010 . 


12th May 2010 . 


It is hereby notified for the information of the public 
that the tender -cum auction sale /re - sale of Teak Poles 
available at Dumping Depot under Nilambur /Vazhikkadavu 
Range as mentioned in the schedule below will be 
conducted on the dates noted below by the Divisional 
Forest Officer, Nilambur North Division or any other officer 
authorised by him subject to the sale conditions published 
by the Chief Conservator of Forests, Thiruvananthapuram 
Vide Number Pro. (5) 6835 /2009 dated 2- 12-2009 in Kerala 
Gazette Number 50 dated 22 - 12 - 2009. The auction sale is 
subject to the sale conditions published by Government in 
time to time. If the date of auction happens to be a public 
holiday or if the sale is not conducted due to some other 
reasons the sale will be conducted on alternative 
day noted below at the same place and time. Further 
details in this regard can be obtained from this office 
( Ph : 04931 220232 ) or the Range Office, Nilambur 
( Ph : 04931 220005 ) or Range Office , Vazhikkadavu 
(Ph: 04931 275322 ) during Working hours. 


- നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ കീഴിലുള്ള നിലമ്പൂർ 
വഴി ക്ക ടവ് റെയ്ആഞ്ചുകളിലെ ഡമ്പിംഗ് ഡിപ്പോകളിൽ 
അട്ടിവച്ചിട്ടുള്ളതും താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുള്ളതുമായ 
തേക്ക് കഴ ക ളുടെ ലേലം/പുനർലേലം താഴെ വിവരിച്ച 
തീയതിയിലും സമയത്തും നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോ ദർഘാസ്/ ലേലം അടിസ്ഥാനത്തിൽ വിൽക്കുന്ന 
തായിരിക്കുമെന്ന് ഇതിനാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. 
ബഹു മാ ന പ്പെട്ട ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 

പാ . (5 ) 6835/ 2009 തീയതി 2- 12 - 2009 നമ്പരായി കേരള ഗസറ്റ് 
നമ്പർ 50 തീയതി 22 - 12 - 2009 - ൽ പ്രസിദ്ധ പ്പെടു ത്തിയ 
പൊതു വായ ലേല നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും 
വിധേയമായിട്ടായിരിക്കും ദർഘാസ്/ ലേലം നടത്തുക. സർക്കാർ 
അതാത് സമയങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ലേല നിബന്ധനകൾക്ക് 
വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം 
അവധിയായി വരികയോ ഒഴിവാക്കാനാവാത്ത മറ്റെന്തെങ്കിലും 
കാര ണ ത്താൽ ലേലം നട ത്താൻ പറ്റാതെ വരി കയും 
ചെയ്താൽ താഴെ കൊടുത്ത് പകരം തീയതിയിൽ അതേ 
സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. ലേലം 
സം ബ ന്ധിച്ച കൂടുതൽ വിവ ര ങ്ങൾ ഈ ഓഫീസിലോ 
( ഫോൺ: 04931 220232 ) നിലമ്പൂർ റെയ്ഞ്ച് ഓഫീസിലോ 
( ഫോൺ: 04931 220005 ) വഴിക്കടവ് റെയിഞ്ച് ഓഫീസിലോ 
( ഫോൺ: 04931 275322 ) പ്രവർത്തി സമയങ്ങളിൽ അന്വേഷിച്ചാൽ 
അറി യാ വു ന്ന താ ണ് . പട്ടിക യിൽ കൊടുത്തിട്ടുള്ള 
അളവ് ഉദ്ദേ ശമാണ്. കൃത്യമായ അളവ് ലേല സമയത്ത് 
അറിയിക്കുന്നതാണ്. 


പട്ടിക 


ശരാശരി 
ഉൽപ്പന്നം 
- എണ്ണം 


ക്രമ വിഭവ 
നമ്പർ സമാഹരണം 

നടത്തുന്ന 
തോട്ടങ്ങളുടെ 
- പേര് 


ഡമ്പിംഗ് റിമാർക് 
ഡിപ്പോയുടെ 
- പേര് 


SCHEDULE 
Approximate 

quantity 
| Nos. 


Name of Remarks 
Dumping 
Depot 


Sl. Name of 
No. Plantations 

from which 
the materials 

extracted 
1 2003 TP . 

Chathamporai 


Perumbathur 


TG 4th class 

poles — 10 
TG 5th class 

poles — 1120 
TG 4th class 

poles 258 
TG 5th class 
| poles -8007 


1 2003 ടി. പി. 4 -ാം തരം തേക്ക് പെരുമ്പത്തൂർ 
ചാത്തംപുറായ് കഴകൾ - 10 - 

5 -ാം തരം തേക്ക് 

കഴകൾ - 1120 
2 2004 ടി . പി. 4 -ാം തരം തേക്ക് നെല്ലിക്കുത്ത് പുനർ 
നെല്ലിക്കുത്ത് കഴകൾ 258 

ലേലം 
5 -ാം തരം തേക്ക് 
- കഴകൾ 8007 


2 


Nellikuth 


Re-sale 


2004 TP 
Nellikuth 


ലേലത്തീയതിയും സമയവും – ക്രമനമ്പർ 1 - ന് 16 - 6 - 2010, 
10 മണി, ക്രമനമ്പർ 2 - ന് 16- 6- 2010, 2 മണി. 

അടുത്ത തീയതിയും സമയവും ക്രമനമ്പർ 1- ന് 23 - 6 - 2010 , 
10 മണി, ക്രമനമ്പർ 2 - ന് 23 - 6 - 2010 , 2 മണി. 


Date and time of auction — 16 -6 -2010 , 10 a.m . for 
Sl. No. 1 and 16 - 6 -2010 , 2 p . m . for Sl . No. 2 . 


Altenate date — 23-6 - 2010 , 10 a .m . for Sl. No. 1 and 
23 - 6 -2010 , 2 p . m . for Sl. No. 2. 


Office of the Divisional 
Forest Officer , Nilambur 
North Division , 
Nilambur. 


- ( Sd.) 
Divisional Forest Officer, 
(For and on behalf of the 

Governor of Kerala ). 


